GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6060 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


ബന്ധം 


ബം 


1 


ശാന്ത 


ഭാര്യ 


54 


1 


മൊയ്തീൻ 


ഭർത്താവ് 


60 


2 


സിനീഷ് 


മകൻ 


34 


2 


ഫാത്തിമ ഹർഷിദ , കെ . എം . 


മകൾ 


23 


അന ന്തരാവ കാശ 


3 


മുഹമ്മദ് റാഷിദ്, കെ . എം . 


മകൻ 


21 


4 


വലീദ്, കെ . എം . 


14 


3 


മേ ൽപ്പ റ ഞ്ഞ അവ കാ ശിക ളെ ഉൾപ്പെടുത്തി ഒരു 

സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ശേ ഷവും തപാൽ മാർഗ്ഗ വും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീക രി ക്കു ന്ന തില്ല . ആ ക്ഷേ പ ങ്ങൾ ലഭിക്കാ ത്ത പക്ഷം 
അപേ ക്ഷ കന് 

സർട്ടിഫിക്കറ്റ് 
അനുവദിക്കാവുന്നതാണ്. 


അന ന്തരാവ കാശ 


മേൽപ്പറഞ്ഞവരാണ് പത്തേയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം രേഖാ മൂലം വൈത്തിരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 35 ) 


താലൂക്കാഫീസ്, 
വൈത്തിരി. 


( ഒപ്പ് ) 
തഹശീൽദാർ , 


റഫ് . സി2-3959 2020. 

2020 മേയ് 27 . 
താമരശ്ശേരി താലൂക്ക്, വാവാട് അംശം , കളരാന്തിരി 
ദേശത്ത് താമസിച്ചിരുന്ന വേലായുധൻ, പി . s / o (Late ) കീരൻ, 
പൂക്കോട്ടിൽ വീട്, വാവാട് പി . ഒ . എന്നയാൾ 12-1-2020 -ാം 
തീയതി മരണമടഞ്ഞിരിക്കുന്നു . പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ ലീല , പൂക്കോട്ടിൽ 
വീട് , വാവാട് പി . ഒ . ബോധിപ്പിക്കുന്ന അപേക്ഷാകാര്യത്തിൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


Sulthanbethery Taluk 


പരസ്യം 


ബന്ധം 


1 


ലീല 


ഭാര്യ 


57 


നമ്പർ ജി1-2511 / 2020 . 


2020 ജൂലൈ 2 . 


2 


സുനിൽകുമാർ 


മകൻ 


39 


3 


സുനജ 


മകൾ 


34 


വന ജ 


സുൽത്താൻബത്തേരി താലൂക്കിൽ പൂതാടി വില്ലേജിൽ 
പൂതാടി ദേശത്ത് പെന്റഗൺ വീട്ടിൽ മധുസൂദനൻ, എ . എൻ . 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട് 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
23 - 5 -2020 - ാം തീയതി മരിച്ചു പോയന്നും പരേ ത ന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 (മൂന്ന്) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


മേ ൽ പ റ ഞ്ഞ അവ കാ ശികളെ ഉൾപ്പെടുത്തി ഒരു 
അ ന ന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ശേ ഷ വും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
സ്വീക രി ക്കു ന്ന തില്ല . ആ ക്ഷേ പ ങ്ങ ൾ ലഭി ക്കാ ത്ത പക്ഷം 
അപേക്ഷ കയ് ക്ക് 

സർട്ടിഫിക്കറ്റ് 
അനുവദിക്കാവുന്നതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
താമരശ്ശേരി, 

തഹശീൽദാർ. 


അനന്തരാവ കാശ 


ക്രമ 


പരേതനുമായുള്ള 


വയസ് 


അവകാശികളുടെ 

പേര് 


നമ്പർ 


ബം 


1 


വനജ , 

പി . 


ഭാര്യ 


46 


2 


അതുൽ, പി . 


മകൻ 


WAYANAD DISTRICT 

Vythiri Taluk 


21 


3 


ജ്യോതിസ്, പി . 


12 


പരസ്യം 
നമ്പർ എ2-1356 2020. 

2020 ജൂൺ 2 . 
വത്തിരി 

താ ലൂ ക്കിൽ ചു ണ്ടൽ വില്ലേ ജിൽ 
റംല , കഴുക്കു ന്നുമ്മൽ വീട്, ചുണ്ടേൽ പി . ഒ . , ചുണ്ടേൽ 
വില്ലേജ് എന്നവർ മരണപ്പെട്ട തിനാൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
മൊയ്തീൻ എന്നയാൾ സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ചുണ്ടേൽ വില്ലേജാഫീസർ അന്വേഷണം നട ത്തി യ തിൽ 
റംല , കഴുക്കുന്നു മ്മൽ വീട്, ചുണ്ടൽ പി . ഒ . , ചുണ്ടൽ 
വില്ലേജ് എന്നവർ 7-1-2020 -ാം തീയതി മരണപ്പെട്ടതായും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 4 ( നാല് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
സുൽത്താൻബത്തേരി 


( ഒപ്പ് ) 
തഹശീൽദാർ, 


246 


